Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KL / TV ( N )/12 /2009-2011 


V 
GOVERY 


ശം സം 
MENT OF 


ാർ 
OF KER 

- 


न्याव व 


-- 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


| No . 


1 45 


16th November 2010 

2010 നവംബർ 16 
25th Karthika 1932 
1932 കാർത്തിക 25 


വാല്യം 55 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ 279/ 2010/ കൃ .എസ്.ഡബ്ല്യൂ 


. 


2010 ഒക്ടോബർ 26 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സെൻട്രൽ വർക്ക്ഷോപ്പ് ആന്റ് 
സ്റ്റോഴ്സ്, കൊല്ലം താഴെപ്പറയുന്ന ഭൂജല റീചാർജ്ജിംഗ് പദ്ധതികൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി മുദ്ര വച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ഫയൽ നമ്പർ 


ജോലിയുടെ വിവരം 


നിരതദ്രവ്യം 


ദർഘാസ് ഫോറത്തിന്റെ വില 
ഒറിജിനൽ 

ഡ്യൂപ്ലിക്കേറ്റ് 


2 . 5 % 


2 . 5 % 


279/ 10/ QSW ഭൂജല റീചാർജിംഗ് പദ്ധതി 

രൂപ 400 + 12 .5 % നികുതി രൂപ 200 + 12.5 % നികുതി 
280/10/QSW 
274 / 10 /QSW ഭൂജല റീചാർജിംഗ് പദ്ധതി. 

രൂപ 500 + 12.5 % നികുതി രൂപ 300 +12.5 % നികുതി 
306/10/QSW 
307/ 10 / QSW 
276/10 / QSW 

- പൂരിപ്പിച്ച ദർഘാസുകൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഭൂജല വകുപ്പ്, സെൻട്രൽ വർക്ക്ഷോപ്പ് ആന്റ് സ്റ്റോഴ്സ്, 
കാവനാട് പി. ഒ., കുരിപ്പുഴ, കൊല്ലം എന്ന വിലാസത്തിൽ ദർഘാസ് നമ്പരും പേരും രേഖപ്പെടുത്തി മുദ്രവച്ച കവറിൽ സമർപ്പി 
ക്കേണ്ടതാണ്. വൈകിഎത്തുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ കൈമാറ്റം 
ചെയ്യാവുന്നതല്ല. 30 -11- 2010- ന് ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്നതാണ്. പൂരിപ്പിച്ച ഫോറങ്ങൾ 30- 11-2010 - ന് 
ഉച്ചകഴിഞ്ഞ് 2 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3 മണിക്ക് ഹാജരാകുന്ന കരാറുകാരുടെയോ അവരുടെ അംഗീകൃത 
ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതുമാണ്. 


16th Nov. 2010 ] 


GROUND WATER DEPARTMENT 


70 


കേരള സർക്കാരിന്റെ 100 ( നൂറ്) രൂപ മുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
കേരളത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മുദ്രപ്പത്രം ആവശ്യമെങ്കിൽ പ്രതവിലയും തപാൽ ചാർജ്ജും ഉൾപ്പടെ 
200 രൂപ മണിയോർഡറായോ പണമായോ ദർഘാസ് വിലയോടൊപ്പം അടയ്ക്കുകയാണെങ്കിൽ മുദ്രപ്പത്രം ലഭിക്കുന്നതാണ്. 

- ദർഘാസിൽ പറഞ്ഞിരിക്കുന്ന നിരതദ്രവ്യം ദർഘാസിൽ പറയുന്ന അടങ്കൽ തുകയുടെ 2.5 % അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, സെൻട്രൽ വർക്ക്ഷോപ്പ് ആന്റ് സ്റ്റോഴ്സ്, ഭൂജല വകുപ്പ്, കാവനാട് പി. ഒ., കുരിപ്പുഴ, കൊല്ലം എന്ന വിലാസത്തിൽ 
കൊല്ലത്ത് മാറാവുന്ന ഡിമാന്റ് ഡാറ്റായി ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. ദർഘാസ് ദിവസം അവധിയാകുന്നപക്ഷം 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ദർഘാസ് തുറക്കുന്നതാണ്. 

ദർഘാസുകൾ റദ്ദ് ചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ 
നിക്ഷിപ്തമാണ്. കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
സെൻട്രൽ വർക്ക്ഷോപ്പ് 
ആന്റ് സ്റ്റോഴ്സ്, കാവനാട്., 
കൊല്ലം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


3. സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ നിയമ 
- ങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുക്കു 
ന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്ത 
മായിരിക്കും. 
5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവു ദിവസം 
ആകുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
മേൽപ്പറഞ്ഞ അതേ സമയത്തുതന്നെ ദർഘാസ് തുറക്കു 
ന്നതായിരിക്കും. 


- (1) 
നമ്പർ ജി . ഡബ്ലു . ഡി. ഐ . / 447/ 2009. 2010 ഒക്ടോബർ 26 . 

- കേരള ഗവർണ്ണർക്കുവേണ്ടിഭൂജല വകുപ്പ്, ജില്ലാ ഓഫീസർ, 
തൊടുപുഴ, ഇടുക്കി, താഴെ പറയുന്ന പ്രവർത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
ദർഘാസ് നമ്പർ ജി. ഡബ്ല . ഡി . ഐ . 5/ 2010 -11 

പ്രവർത്തിയുടെ വിവരം ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി 
ഗ്രാമ പഞ്ചായത്തിൽ മൈലക്കുഴി ഏരിയയിൽ രാജീവ്ഗാന്ധി 
കുടിവെള്ള പദ്ധതി 2010 - 11 പ്രകാരം നിലവിലുള്ള കുഴൽ 
കിണറിൽ മോട്ടോർ പമ്പ്സെറ്റ് സ്ഥാപിച്ച് ജലവിതരണ പദ്ധതി 
നടപ്പാക്കുന്ന പ്രവർത്തി. 

അടങ്കൽ തുക - രൂപ 1,56,000 . 


- ( 2 ) 


നിരതദ്രവ്യം- രൂപ 3,900. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
18 - 11 -2010 , 10 മണി മുതൽ 25 - 11 - 2010, 12 മണിവരെ. 


- നമ്പർ ജി. ഡബ്ലു . ഡി. ഐ ./ 832 / 2010 . 2010 ഒക്ടോബർ 26. 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, ജില്ലാ ഓഫീസർ, 
തൊടുപുഴ, ഇടുക്കി, താഴെ പറയുന്ന പ്രവർത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
ദർഘാസ് നമ്പർ ജി. ഡബ്ല . ഡി. ഐ . 6 /2010 -11 

പ്രവർത്തിയുടെ വിവരം ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം 
ബ്ലോക്ക് പഞ്ചായത്തിൽ കെ . എ . യു . കാമ്പസ്, പാമ്പാടുംപാറ, 
പി. എച്ച്. സി . പാമ്പാടുംപാറ, എഫ്. ഡബ്ല . സി . അന്യാർതൊളു , 
സെയിൽസ്ടാക്സ് ക്വാർട്ടേഴ്സ് നെടുങ്കണ്ടം, പി . എച്ച്. സി . 
രാജാക്കാട് എന്നീ സ്ഥലങ്ങളിൽ ആർട്ടിഫിഷ്യൽ റീ ചാർജ്ജ് 
പദ്ധതി നടപ്പാക്കുന്ന പ്രവർത്തി. 


ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും -- 25 - 11- 2010 , 2 മണിവരെ. 

ദർഘാസ് തുറന്നു പരിശോധി ക്കു ന്ന തീയതിയും 
സമയവും 25 - 11 - 2010 , 3 മണി. 


അടങ്കൽ തുക - രൂപ 1,80,865. 


ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി 3 മാസം. 


മറ്റ് വ്യവസ്ഥകൾ 
1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ 
മുകളിൽ സൂചിപ്പിച്ച സമയത്തിന് മുൻപ് ലഭിക്കേ 
ണ്ടതാണ്. 


നിരതദ്രവ്യം - രൂപ 4,600 . 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
18- 11- 2010 , 10 മണി മുതൽ 25 - 11- 2010 , 12 മണിവരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും 25 - 11- 2010 , 2 മണിവരെ. 


2 . 


ദർഘാസ് തുറന്നു പരി ശോധി ക്കു ന്ന തീയതിയും 
സമയവും - 25 - 11 - 2010 , 3 മണി. 


| പവർ ത്തി സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ 
പ്രവർത്തി സമയങ്ങളിൽ തൊടുപുഴയിലുള്ള ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 


ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി 3 മാസം. 


16th Nov . 2010 ] 


GROUND WATER DEPARTMENT 


11 


| 1 . 


- മറ്റ് വ്യവസ്ഥകൾ 
- പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ 
മുകളിൽ സൂചിപ്പിച്ച സമയത്തിനുമുൻപ് ലഭിക്കേണ്ട 
താണ്. 


3. സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ നിയമ 

- ങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
- 4. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുക്കു 

ന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ 
മായിരിക്കും. 
5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവ് ദിവസം 
ആകുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
മേൽപ്പറഞ്ഞ അതേ സമയത്തുതന്നെ ദർഘാസ് തുറക്കു 
ന്നതായിരിക്കും. 


( 4 ) 


2. പ്രവർത്തി സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ 

പ്രവർത്തി സമയങ്ങളിൽ തൊടുപുഴയിലുള്ള ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ നിയമ 

ങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുക്കു 
ന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്ത 
മായിരിക്കും. 
- ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവ് ദിവസം 
ആകുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
മേൽപ്പറഞ്ഞ അതേ സമയത്തുതന്നെ ദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും. 


നമ്പർ ജി . ഡബ്ലു . ഡി . ഐ ./ 1008/ 2008. 


2010 ഒക്ടോബർ 29. 


- 5 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ, 
തൊടുപുഴ, ഇടുക്കി താഴെ പറയുന്ന പ്രവർത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
ദർഘാസ് നമ്പർ ജി . ഡബ്ല . ഡി . ഐ . 8 / 2010 - 11. 

പ്രവർത്തിയുടെ വിവരം - ഇടുക്കി ജില്ലയിലെ മുട്ടം 
ഗാമ പഞ്ചാ യ ത്തിൽ പച്ചി ലാ കു ന്നിൽ രാജീവ്ഗാന്ധി 
കുടിവെള്ള പദ്ധതി 2010 - 11 പകാരം നില വിലുള്ള 
കുഴൽക്കിണറിൽ മോട്ടോർ പമ്പ്സൈറ്റ് സ്ഥാപിച്ച് ജലവിതരണ 
പദ്ധതി നടപ്പാക്കുന്ന പ്രവർത്തി. 


നമ്പർ ജി. ഡബ്ലു . ഡി. ഐ ./447/ 2009. 2010 ഒക്ടോബർ 27. 

കേരള ഗവർണ്ണർക്കുവേണ്ടിഭൂജല വകുപ്പ്, ജില്ലാ ഓഫീസർ, 
തൊടുപുഴ, ഇടുക്കി താഴെ പറയുന്ന പ്രവർത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


അടങ്കൽ തുക - രൂപ് 1, 90, 000. 


ദർഘാസ് നമ്പർ ജി. ഡബ്ല . ഡി . ഐ . 7 / 2010 - 11. 

പ്രവർത്തിയുടെ വിവരം ഇടുക്കി ജില്ലയിലെ രാജകുമാരി 
ഗ്രാമപഞ്ചായത്തിൽ ഖജനാപ്പാറ യു . പി . സ്കൂൾ ഏരിയയിൽ 
രാജീവ്ഗാന്ധി കുടിവെള്ള പദ്ധതി 2010 - 11 പ്രകാരം 
നിലവിലുള്ള കുഴൽക്കിണറിൽ മോട്ടോർ പമ്പ്സെറ്റ് സ്ഥാപിച്ച് 
ജലവിതരണ പദ്ധതി നടപ്പാക്കുന്ന പ്രവർത്തി. 


അടങ്കൽ തുക - രൂപ 1,15,000. 


നിരതദ്രവ്യം - രൂപ 2,900. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 
- ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
19 - 11- 2010, 10 മണി മുതൽ 26 - 11- 2010, 12 മണിവരെ. 


നിരതദ്രവ്യം - രൂപ 4,800. 
ദർഘാസ് ഫോറത്തിന്റെ വില -രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
22 - 11- 2010, 10 മണി മുതൽ 29 - 11 - 2010 , 12 മണിവരെ. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും -- 29- 11 -2010 , 2 മണിവരെ. 

ദർഘാസ് തുറന്ന് പരിശോധി ക്കു ന്ന തീയതിയും 
സമയവും 29 -11 - 2010 , 3 മണി. 
ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി 3 മാസം. 

- മറ്റ് വ്യവസ്ഥകൾ 
- 1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ 
മുകളിൽ സൂചിപ്പിച്ച സമയത്തിനു മുൻപ് ലഭിക്കേണ്ട 
താണ്. 
| പ്രവർത്തി സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ 
പ്രവർത്തി സമയങ്ങളിൽ തൊടുപുഴയിലുള്ള ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 
- സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ നിയമ 

ങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
4. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുക്കു 

ന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്ത 

മായിരിക്കും. 
5. ദ ർ ഘാസ് തുറക്കുന്ന ദിവസം ഒഴിവു ദിവസം 
ആകുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
മേൽപ്പറഞ്ഞ അതേ സമയത്തുതന്നെ ദർഘാസ് തുറക്കു 
ന്നതായിരിക്കും. 


ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും -- 26 - 11 -2010 , 2 മണിവരെ. 

ദർഘാസ് തുറന്ന് പരിശോധി ക്കു ന്ന തീയതിയും 
സമയവും 26 - 11- 2010 , 3 മണി. 

ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി 3 മാസം. 


മറ്റ് വ്യവസ്ഥകൾ 
1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ 
മുകളിൽസൂചിപ്പിച്ച സമയത്തിനുമുൻപ് ലഭിക്കേ ണ്ട 
താണ്. 
2. പ്രവർത്തി സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ 

പ്രവർത്തി സമയങ്ങളിൽ തൊടുപുഴയിലുള്ള ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 


16th Nov . 2010 ] 


GROUND WATER DEPARTMENT 


( 5 ) 


ദർഘാസ് തുറന്ന് പരിശോധിക്കു ന്ന തീയതിയും 
സമയവും - 30 - 11 - 2010 , 3 മണി. 


ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി 3 മാസം. 


നമ്പർ ജി. ഡബ്ലു . ഡി. ഐ ./ 832/ 2010. | 2010 നവംബർ 2. 

- കേരള ഗവർണ്ണർക്കുവേണ്ടിഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ, 
തൊടുപുഴ, ഇടുക്കി താഴെ പറയുന്ന പ്രവർത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി . ഡബ്ലു . ഡി. ഐ . 9/2010 - 11. 

പ്രവർത്തിയുടെ വിവരം ഇടുക്കി ജില്ലയിലെ ഇടുക്കി 
ബ്ലോക്ക് പഞ്ചായത്തിൽ ജി. എൽ. പി . എസ്. വാഴത്തോപ്പ്, 
ജി . വി. എച്ച്. എസ്. എസ്. വാഴത്തോപ്പ്, ജി . എച്ച്. എസ്. 
ചെമ്പകപ്പാറ എന്നിവിടങ്ങളിലും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ 
കെ . എൽ. ഡി . കോലാ ഹ ല മേട് - 1, കെ . എൽ. ഡി . 
കോലാഹലമേട്-2, ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾപുളിയൻമല 
എന്നിവിട ങ്ങ ളിലും ആർട്ടിഫിഷ്യൽ റീ ചാർജ്ജ് പദ്ധതി 
നടപ്പാക്കുന്ന പ്രവർത്തി. 


- മറ്റ് വ്യവസ്ഥകൾ 
1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ 
മുകളിൽ സൂചിപ്പിച്ച സമയത്തിനുമുൻപ് ലഭിക്കേണ്ട 
താണ്. 


2 . 


3 . 


4 . 


പവർ ത്തി സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ 
പ്രവർത്തി സമയങ്ങളിൽ തൊടുപുഴയിലുള്ള ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 
സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ നിയമ 
ങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുക്കു 
ന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്ത 
മായിരിക്കും. 
ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവു ദിവസം 
ആകുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
മേൽപ്പറഞ്ഞ അതേ സമയത്തുതന്നെ ദർഘാസ് തുറക്കു 
ന്നതായിരിക്കും. 


അടങ്കൽ തുക - രൂപ 2,46,708. 


5 . 


നിരതദ്രവ്യം രൂപ 6,200 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 500 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
23 - 11- 2010, 10 മണി മുതൽ 30 - 11 -2010, 12 മണിവരെ. 


ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും 30 - 11-2010 , 2 മണിവരെ. 


ജില്ലാ ആഫീസ്, 
തൊടുപുഴ, 
ഇടുക്കി. 


ജില്ലാ ഓഫീസർ. 


